GOVERNMENT 
OFKERALA 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


© 
കേരള സർക്കാർ 
Government of Kerala 

20 


सत्यमेव जयते 


Reg . No. KL / TV ( N )/ 634/ 2018-20 


ക 


o 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 9 


2020 ആഗസ്റ്റ് 25 
25th August 2020 

1196 ചിങ്ങം 9 
9th Chingam 1196 


നമ്പർ 


34 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ഭാദം 3 
3rd Bhadra 1942 


PART IV 


Private Advertisements and Miscellaneous 

Notifications 


914 


KERALA GAZETTE 


[PART IV 


വിജ്ഞാപനം 


കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് 

ലിമിറ്റഡ് 


ടി.ഡി.കെ. 112019-2020.2020 


വിജ്ഞാപനം 


ഫെബ്രുവരി 26 . 


(ഇന്ത്യൻ ഇലക്ട്രിസിറ്റി ആക്ട്-2003 - ലെ 164 


6 6 


വകുപ്പ് പ്രകാരം ) 


നിലവിലുള്ള 66 കെ . വി . കണിയാമ്പറ്റ - മാനന്തവാടി 


സിംഗിൾ സർക്യൂട്ട് ലൈനിന്റെ ശേഷി 110 കെ . വി . ഡബിൾ 


സർക്യൂട്ട് ആയി ഉയർത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തന 


കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് ലിമിറ്റഡിന്റെ 
കാര്യക്ഷമമായ കൃത്യനിർവ്വഹണത്തിനായി ഇടുക്കി ജില്ലയിലെ 
നില വി ലു ള്ള കെ . വി . പീരു മേട് സബ് സ്റ്റേ ഷൻ 
110 കെ . വി . ആയി ശേഷി വർദ്ധിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നു . 
ആയതിനാൽ മുണ്ടക്കയം സബ്സ്റ്റേഷനിൽ നിന്നും പീരുമേട് 
സബ്സ്റ്റേഷനിലേക്കുള്ള നിലവിലുള്ള പതിമൂ ന്നര കി . മീ . 
66 കെ . വി . ലൈൻ, 110 കെ . വി . ആക്കുന്ന പ്രവൃത്തികൾ 
സമയബന്ധിതമായി നടത്തിവരുന്നു . ഈ പ്രവർത്തനങ്ങളുടെ 
ഭാഗമായി ഇലക്ട്രിസിറ്റി ആക്റ്റ് 2003 - ലെ സെക്ഷനുകൾ 67 , 
68 , 164 , 185-2 ( A ) , 1885 - ലെ ഇന്ത്യൻ ടെലിഗ്രാഫ് ആക്റ്റ് 
സെക്ഷൻ 10,18 എന്നിവ പ്രകാരം വൈദ്യുതി ബോർഡിലെ 
ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ട കരാറുകാരും തൊഴിലാളികളും 
അവ രുടെ നിയമാ നു സ ത മായ കൃത്യ നിർവ്വ ഹ ണ ത്തിന്റെ 
ഭാഗമായി സർവേ സംബന്ധമായും നിർമ്മാണപ്രവർത്തനങ്ങൾ 
നട ത്തു ന്ന തിന് വേണ്ടിയും 

കാണിച്ചി രി ക്കുന്ന 
വില്ലേജുകളിലെ ലൈൻ കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ 
പ്രവേശിക്കുന്നതും നിർമ്മാണപ്രവർത്തനങ്ങൾ നടത്തുന്നതു 
മാണെന്നുള്ള വിവരം ബന്ധപ്പെട്ട എല്ലാവരേയും ഇതിനാൽ 
അറിയിച്ച് കൊള്ളുന്നു . 


ങ്ങൾക്കായി വയനാട് ജില്ലയിലെ വൈത്തിരി, മാനന്തവാടി 


എന്നീ താലൂക്കുകളിലെ മാനന്തവാടി, നല്ലൂർനാട്, ഇടവക , 


ചെറുകാട്ടൂർ, അഞ്ചുകുന്ന്, പനമരം , കണിയാമ്പറ്റ എന്നീ 


താ ഴ 


വില്ലേജുകളിലെ കണിയാമ്പറ്റ മുതൽ മാനന്തവാടി വരെയുള്ള 


സ്ഥലങ്ങളിൽ കേരള സംസ്ഥാന വൈദ്യുതി ബോർഡിലെ 


ഉദ്യോഗസ്ഥരോ, ജീവനക്കാരോ, കരാറുകാരോ അവരുടെ 


ജോലി സംബന്ധമായി പ്രവേശിക്കുന്നതാണ്. പ്രസ്തുത ജോലി 


ജില്ല 


താലൂക്ക് 


വില്ലേജ് 


ചെയ്യുന്നതിൽ നിന്നും അവരെ തടസ്സപ്പെടുത്തുന്നത് നിയമ 


കോട്ടയം 


കാഞ്ഞിരപ്പള്ളി 


മുണ്ടക്കയം 


വിരുദ്ധമാണ് എന്ന് ഇതിനാൽ അറിയിച്ച് കൊള്ളുന്നു . 


ഇടുക്കി 


പീരുമേട് 


കൊക്കയാർ , 
പീരുമേട് 


( ഒപ്പ് ) 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ , 
ട്രാൻസ്മിഷൻ ഡിവിഷൻ , 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ , 


ടാൻസ്മിഷൻ ഡിവിഷൻ , 


പൂവന്തുരുത്ത് . 


കണിയാമ്പറ്റ. 


332 


